Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL /TV ( N)/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2015 


GOVERN 


. 


ക 


രള സർക് 
WMENT OF 


ക്കാർ. 


KERA 


tl cf Kk doly 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2015 ഫെബ്രുവരി 24 
| 24th February 2015 

1190 കുംഭം 12 
12th Kumbham 1190 
1936 ഫാൽഗുനം 5 
- 5th Phalguna 1936 


Vol . IV 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Stores Purchase 


Marine Department 
പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ഡി1- 106/ 2008 / ഇഇ)/ കെ .എൽ. എം . 2015 ജനുവരി 24 . 

കേരള ഗവർണ്ണർക്കു വേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കൊല്ലം താഴെ 
പറയുന്ന സാധനം വിതരണം ചെയ്യുന്നതിന് അംഗീകൃത 
ഉൽപ്പാദകർ, വിതരണക്കാർ, സ്റ്റോക്കിസ്റ്റുകാർ എന്നിവരിൽ 
നിന്നുംമുദ്രവച്ച കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അളവും 
71 / 2 014 - 15 / ഇഇ / കെ .എൽ. എം . - ഡി . പി . 100 ബി . സാന്റ് 
പമ്പിനുവേണ്ടി 18 മി. മീ . വ്യാസമുള്ള ഗാൽവനൈസ്ഡ് സ്റ്റിൽ 
വയർ റോപ്പ് - 400 മീറ്റർ. 

ദർഘാസ് ഫോറത്തിന്റെ വില - 600 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
20 - 2 - 2015 രാവിലെ 10 മണി മുതൽ 27 - 2 - 2015 ഉച്ചയ്ക്ക് 
1 മണിവരെ. 


ദർഘാസ് ഫോറത്തിന്റെ വിലയും വിൽപ്പന നികുതിയും അടച്ച് 
യോഗ്യത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ്ഉള്ളടക്കം ചെയ്യുന്ന 
ക വറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് വ്യക്തമായി 
രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസുകൾ സ്വീകരിക്കുന്നതിന് 
നിശ്ചയിച്ചിട്ടുള്ള അവസാന ദിവസം ഏതെങ്കിലും കാരണവശാൽ 
സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതാണ്. ദർഘാസ് പ്രമാണത്തോടൊപ്പം - 150 വിലയുള്ള 
കേരള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും നിരതദ്രവ്യം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ കെട്ടിവച്ചതിന്റെ 
രേഖയും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, കൊല്ലത്തിന്റെ പേരിൽ പ്ലഡ്ജ് ചെയ്തിട്ടുള്ളതും 
കൊല്ലത്തുള്ള ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് 
മാറാവുന്നതും ക്വാട്ട് ചെയ്ത തുകയുടെ 2.5 ശതമാനത്തിന് 
( 50 - ന് മുകളിലേക്ക് ക്രമപ്പെടുത്തിയിട്ടുള്ളത്) തുല്യമായിട്ടുള്ള 
തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി കെട്ടിവച്ച 
തിന്റെ രേഖയും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. അപ്രകാരം 
ചെയ്യാത്ത ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. 
ദർഘാസുകൾ അവ സ്വീകരിക്കുന്ന ദിവസമായ 27 - 2 - 2015 
വൈകിട്ട് 3 .30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ യോ 
അവർ രേഖാമൂലം അധികാരപ്പെടുത്തിയിട്ടുള്ള പ്രതിനിധി 
കളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. കാരണം 
കൂടാതെ ദർഘാസ് റദ്ദ് ചെയ്യാനോ മാറ്റിവയ്ക്കാനോ ഉള്ള 
- അ ധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമാണ്. ദർഘാസിന്റെ ഫേം പീരിഡ് ദർഘാസ് 
തുറക്കുന്ന ദിവസം മുതൽ 4 മാസം ആയിരിക്കും. ദർഘാസുകാരൻ 
ദർഘാസിനോടൊപ്പം വയ്ക്കുന്നഉപാധികൾ അംഗീകരിക്കു 
ന്നതല്ല . ദർഘാസിൽ എല്ലാ നികുതികളും കടത്തുകൂലിയും 


ദർ ഘാസ് പ്രമാണങ്ങൾ ലഭി ക്കേണ്ട അ വ സാന 
തീയതിയും സമയവും 27 - 2- 2015, 3 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 27 - 2- 2015 , 
3.30 മണി. 

സപ്ലെചെയ്യേണ്ട കാലാവധി -സയെഓർഡർ നൽകിയ 
തീയതി മുതൽ 15 ദിവസത്തിനകം. 

ദർ ഘാസ് ഫോറങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, ആശാമം, കൊല്ലം കാര്യാലയത്തിൽനിന്നും 


ഉൾപ്പെടെ നീണ്ടകര മത്സ്യബന്ധന തുറമുഖം, കൊല്ലത്ത് 
സപ്ലേ ചെയ്യുന്നതിനുള്ള തുകയാണ് രേഖപ്പെടുത്തേണ്ടത്. 
ഉൽപ്പ ന്ന ത്തിന്റെ നിർമ്മാണ പ ര മാ യ തക രാ റിന് മേൽ 
ആവശ്യമായ വാറണ്ടിയും നൽകാവുന്ന പരമാവധി ഗ്യാരന്റിയും 
രേഖപ്പെടുത്തി യി രിക്ക ണം . കേരള സർക്കാരിന്റെ സ്റ്റോർ 
പർച്ചേഴ്സ് സംബന്ധമായ എല്ലാ നിയമങ്ങളും ഈ ദർഘാ 
സിനും ബാധ ക മാ യി രി ക്കും . കേരള പൊതുമരാമത്ത് 
വകുപ്പിലെയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലെയും 
ദർഘാസ് സംബന്ധമായ എല്ലാ നിബന്ധനകളും ദർഘാസ് 
പരിഗണനയ്ക്കുള്ള മറ്റ് അനുബന്ധ ഉത്തരവുകളും ഈ 
ദർ ഘാസിനും ബാധകമാണ്. ദർഘാസ് പ്രമാണം 
ലഭിക്കുന്നതിനുള്ള അപേക്ഷയോ പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന 
ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും കാണിക്കാതെ 
തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകളുടെ സൂക്ഷ്മ 
പരിശോധനയിൽ ദേശീയ സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും 
പ്രത്യേക പരിഗണന നൽകുന്നതാണ്. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, തുറമുഖ 
എഞ്ചിനീയറിംഗ് ഡിവിഷൻ, 

( ഒപ്പ്) 
ആശ്രാമം, കൊല്ലം -2. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


